GOVERNMENT OF KERALA 

1967 


Reg . No. K 101 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XII ] Trivandrum , Wednesday, 


18th October 1967 
26th Asvina 1889 


[No. 203 . 


GOVERNMENT OF KERALA 
Home (SS ) Department 

NOTIFICATION 
No. 56831 SS3167 Home. Dated , Trivandrum , 17th October 1967. 

Government of India Notifications No. 610167-( i) -F . I dated 
20-9-1967 and No. 6 |10 |67- (ii ) -F . I dated 20-9-1967 are hereby 
published for general information . 

By order of the Governor , 

S. NAGANATHAN , 
Joint Secretary to Government. 


No. 6 10167- (i)-F.I. 
GOVERNMENT OF INDIA 

Ministry of Home Affairs 
New Delhi- 11, the 20th September , 1967 / 29th Bhadra , 1889 . 

NOTIFICATION 
In exercise of the powers conferred by section 3 of the Passport 
(Entry into India ) Act, 1920 , the Central Government hereby makes 


2 


the following rules further to amend the Indian Passport Rules , 1950 , 
namely : 

1 . ( 1 ) These rules may be called the Indian Passport (Amend 
ment) Rules, 1967. 

( 2 ) They shall come into force atonce . 
2. In the Indian Passport Rules , 1950 .. 
( i) in sub -rule (i) of rule 1, for the words and figures " the 

Indian Passport Rules , 1950 " the words, brackets and 
figures " the Passport (Entry into India ) Rules , 1950 " 

shall be substituted . 
(ii) in sub - rule ( 1 ) of rule 4 , clauses ( c ) and ( d ) shall be 

omitted ; 
( iii ) in clause (iii) of rule 5 
(a ) for the third and fourth provisos, the following 

proviso shall be inserted , namely : 
" Provided further that when issued by or on behalf 
of any such Government to any person whose status 
is described therein as a "British subject , it shall 
also have been endorsed by a proper Indian or 
British diplomatic, consular or passport authority by 
way of a visa for India valid for such period as may 
be specified therein . 


(Sd.) FATEH SINGH , 
Joint Secretary to the Government of India . 


നമ്പർ : 6/ 10/67- (i) എഫ്. ഐ . 

ഇൻഡ്യാ ഗവണ്മെൻറ്. 
ആഭ്യന്തരവകുപ്പു മന്ത്രി കാര്യാലയം. 


ന്യൂഡെൽഹി -11 , 1967 സെപ്ററംബർ 20/1 889 ഭാദ്രം 


2 9 . 


പരസ്യം. 
19 20 - ലെ പാസ്പോർട്ട് ( ഇൻഡ്യയിൽ പ്രവേശിക്കൽ) ആക്ററു ° 3 -ാം 
വകുപ്പുമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ചു്, കേന്ദ്ര ഗവണ്മെന്റ് 
1950 - ലെ ഇൻഡ്യൻ പാസ്പോർട്ട് ചട്ടങ്ങൾ വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനും 
താഴെപ്പറയുന്ന ചട്ടങ്ങൾ ഇതിനാൽ ഉണ്ടാക്കുന്നു. അതായതു 
1. (1) ഈ ചട്ടങ്ങൾക്കും 1967 - ലെ ഇൻഡ്യൻ പാസ്പോർട്ടു് ( ഭേദഗതി) 

ചട്ടങ്ങൾ എന്നു പേർ പറയാം. 
( 2) അവ ഉടൻതന്നെ പ്രാബല്യത്തിൽ വരുന്നതാണു്. 


3 


2 , 


പകരം 


1950 - ലെ ഇൻഡ്യൻ പാസ്പോർട്ട് ചട്ടങ്ങളിൽ (i) 1 -ാം ചട്ടം (1) -ാം 
ഉപചട്ടത്തിൽ (1950 - ലെ ഇൻഡ്യൻ പാസ്പോർട്ട് ചട്ടങ്ങാ " എന്ന 
തിനു പകരം (1950 - ലെ പാസ്പോർട്ട് ( ഇൻഡ്യയിൽ പ്രവേശിച്ചാൽ) 
ചട്ടങ്ങൾ എന്നും കേക്കണം. 
(i) 4 -ാം ചട്ടം (1) -ാം ഉപചട്ടത്തിൽ ( സി ). ( ഡി ) എന്നീഖണ്ഡങ്ങൾ 

വിട്ടുകളയണം. 
(iii) 5 -ാം ചട്ടം (ii) -ാം ഖണ്ഡത്തിൽ 
( എ ) മൂന്നും നാലും ക്ലിപ്ത നിബന്ധനകൾ 

താഴെ പറയുന്ന 
ക്ലിപ്ത നിബന്ധന ക്കണം. 
അതായതു 
“എന്നുമാത്രമല്ല , അപ്രകാരമുള്ള ഏതെങ്കിലും ഗവണ്മെൻറാ അഥവാ 
ഗവണ്മെൻറിനുവേണ്ടിയോ അതിൽ " വിട്ടീഷ് പ്രജ എന്ന് വിവ 
രിക്കപ്പെട്ട നിലയുള്ള ഏതെങ്കിലും ആൾക്കും നൽകുമ്പോൾ , അത് 
ഇൻഡ്യാക്കാരനോ ബ്രിട്ടീഷുകാരനോ ആയ തക്ക നയതന്ത്ര അധികാര 

കോൺസുലർ അധികാരസ്ഥനോഅല്ലെങ്കിൽ പാസ് 
പോർട്ടും അധികാരസ്ഥനോ, അതിൽ പ്രത്യേകം പറയാവുന്ന കാല 
ത്തേക്കു ഇൻഡ്യയിൽ സാധുതയുള്ള ഒരു വിസയായി അതു ഇണ്ടാസ് 
ചെയ്യേണ്ടതുമാണ്. 

( ഒപ്പ്) 

ഫത്തേസിംഗ്, 
ഇൻഡ്യാ ഗവണ്മെൻറിൻ ജോയിൻറ് സെക്രട്ടറി . 


സ്ഥനോ 


No. 6|10| 67- (ii)-F.I. 
GOVERNMENT OF INDIA 

Ministry of Home Affairs 
New Delhi- 11, the 20th September, 1967/ 29th Bhadra , 1889. 

NOTIFICATION 
In exercise of the powers conferred by section 6 of the Registra 
tion of Foreigners Act, 1939 ( 16 of 1939 ), the Central Government 
hereby makes the following order further to amend the Registration 
of Foreigners (Exemption ) Order, 1957 , namely : 

1 . ( 1 ) This Order may be called the Registration of Foreigners 
(Exemption ) Second Amendment Order , 1967. 

( 2 ) It shall come into force on the date of its publication in 
the official Gazette. 
2. In the Registration of Foreigners ( Exemption ) Order, 1957 ... 
(i) in paragraph 3 — in sub-paragraph (2 ) , 

( a ) Clauses ( a ) , ( c ) and ( 1 ) shall be omitted ; 


4 


( b) in sub -paragraph (3 ), the word "and occurring at 

the end of clause ( d ) and clause ( e ) shall be omitted . 
(ii) in paragraph 5 , for the words " Portugese possessions in 

India , the Federation of Malaya , the word "" Malaysia 
shall be substituted . 

( Sd.) FATEH SINGH , 
Joint Secretary to the Government of India . 


നമ്പർ 6/10/6 7 (ii) -എഫ്. ഐ . 

ഇൻഡ്യാഗവണ്മെൻറു 

ആഭ്യന്തരവകുപ്പുമന്ത്രി കാര്യാലയം 
ന്യൂഡെൽഹി -11 , 1967 സെപ്ററംബർ 20/1889 ഭാദ്രം 29. 

പരസ്യം 
വിദേശികളുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച 1939-ലെ ആക്ട് (1 989 - ലെ 
16) 6 -ാം വകുപ്പുമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ചും കേന്ദ്രഗവ 

ണ്മെൻറ് വിദേശികളുടെ രജിസ്ട്രേഷൻ ( ഒഴിവാക്കൽ) സംബന്ധിച്ച് 1957- ലെ 
ഉത്തരവും വീണ്ടും ഭേദഗതിചെയ്യുന്നതിനായി താഴെപ്പറയുന്ന ഉത്തരവും ഇതിനാൽ 
പുറപ്പെടുവിക്കുന്നു. അതായതു -- 
1 . ( 1) ഈ ഉത്തരവിനും വിദേശികളുടെ രജിസ്ട്രേഷൻ ( ഒഴിവാക്കൽ) 

സംബന്ധിച്ച 1967 - ലെ രണ്ടാം ഭേദഗതി ഉത്തരവും എന്നു പേർ 

പറയാം . 
( 2) ഇതു് ഔദ്യോഗിക ഗസററിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയ്യതിയിൽ 

പ്രാബല്യത്തിൽ വരുന്നതാണു . 
വിദേശികളുടെ 

രജിസ്ട്രേഷൻ ( ഒഴിവാക്കൽ) സംബന്ധിച്ച 
1957- ലെ ഉത്തരവിൽ 
(i) 3 -ാം ഖണ്ഡികയിൽ ( 2) -ാം ഉപഖണ്ഡികയിൽ, 

( എ ) ( എ ), ( സി ) , ( 1) എന്നീ ഖണ്ഡങ്ങൾ വിട്ടുകളയണം; 
( ബി ) ( 3 ) -ാം ഉപഖണ്ഡികയിൽ 


2 . 


( i ) . 5 -ാം ഖണ്ഡികയിൽ " ഇൻഡ്യയിൽ പോർട്ടുഗീസുകാരുടെ 

അധീന 
ത്തിലുള്ള പ്രദേശത്തും മലയാ ഫെഡറേഷനിലും എന്നതിനു 
പകരം, “മലേഷ്യയിലും എന്നതു ചേക്കണം. 

(ഒപ്പ്) 

ഫത്തസിംഗും, 
ഇൻഡ്യാ ഗവണ്മെൻറ് ജോയിൻറ് സെക്രട്ടറി, 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS , 

TRIVANDRUM, 1961. 


GOVERNMENT OF KERALA 

1967 


Dey Ka L. 157 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


18th October 1967 
Vol. XI ) Trivandrum , Wednesday, 

26th Asvina 1889 


[No. 204 


GOVERNMENT OF KERALA 


Development Department (PT. SPL .) 


NOTIFICATION 


Dated , Trivandrum , 18th October 1967. 
No. 33353|Pt.Spl. 1/67|DD . 
S. R. O. No. 310 67. - In exercise of the powers conferred by section 
112 of the Kerala Village Courts Acts , 1960 (6 of 1961) the Govern 
ment of Kerala hereby make the following amendments to the Kerala 
Village Courts Rules, 1964 , namely : 

Amendments 
In the said rules ; 
( 1) for rule 5 , the following rule shall be substituted namely : 

“ 5. Panchayats to forward panel of names. - As soon as may 
be on the establishment of a Village Court under section 5 of the 
Act or sufficiently early before the expiry of the normal or extended 
term of office under sub -section ( 2 ) of section 6 of the Act , the 
Panchayat or the Municipal Council or the Corporation Council con 
cerned shall, on requisition from the Government, prepare and 
forward to the District Collector, a panel of twice the number of 
names of duly qualified persons required to be appointed as Chairman 
and members of the Village Court. In the said panel, names of 


2 


women candidates and candidates belonging to the scheduled castes 
and scheduled tribes shall also be included wherever called for by 
the Government. 

( 2 ) The proviso to rule 8 shall be omitted ; 
( 3 ) In sub - rule ( 1 ) of rule 14 , clause ( b ) shall be omitted 

and the following shall be inserted as sub -rule (1A ) of 
the said rule, namely : 
(1A ) A member of a Village Court shall be disqualified 

to continue as such if he is a member of a Panchayat 
or of a Municipal Council or of a Municipal Cor 
poration . 


By order of the Governor, 

P. K. ABDULLA, 
Secretary to Government & 
Development Commissioner . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS 

TRIVANDRUM , 1967. 


